Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg . No. 02 . mmo 
KL / TV (N )/634 / 2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേര 


og 


09 Tucos 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


1 . 


12th November 2013 
2013 Molomo 12 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. II 
beijo 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


21st Karthika 1935 
1935 HODOLOo 21 


PART III 


Stores Purchase 


Collegiate Education Department 


SHORT TENDER NOTICE 


No. A2/898 /2013/ Tenders/GCK . 17th October 2013 . 

Sealed tenders are invited for the supply of Lab 
Equipments and Chemicals for Various Departments at 
Government College, Kariavattom . The list of items to be 
supplied is available along with the tender forms. The 
successful tenderers should deliver the items within 
28 days from the date of supply order and as per the 
conditions specified . 

The envelopes containing the tenders should bear 
the superscription “ Purchase of Lab Equipments and 
Chemicals for Various Departments under Plan Fund 
2013 - 14” and should be addressed to “ The Principal, 
Government College , Kariavattom , Pin -695 581” . Last date 
for receipt of tenders will be on 18 - 11 - 2013 at 2 .30 p . m . 
Late tenders will not be accepted . The tenders will be 
opened on 18 - 11- 2013 at 3 p . m . in the presence of such 
of the tenderers or their authorised representatives who 
may be present at that time. 


Intending tenderers may on application to the 
Principal, Government College, Kariavattom obtain 
requisite tender forms on which tenders should be 
submitted . Application for the tender form should be 
accompanied by a cash remittance of 3 1 ,400 + VAT 
@ 5 % which is the price fixed for a form /set of forms 
and which is not refundable under any circumstances. 
Tender forms are not transferable. Tender forms will be 
issued on all working days from 10 a . m . to 1 p . m . Sale 
of tender forms will be closed on 18 - 11- 2013 at 2 p . m . 
Those who wish to get tender froms by post should sent 
Money Order for cost of tender form and VAT @ 5 % 
along with self addressed cover affixed with sufficient 
stamps for sending the tender forms by registered post. 
Cheques, Postage Stamps, etc . will not be accepted 
towards the cost of tender forms nor will the forms be 
sent per V . P . P. Duplicate tender forms, if required will be 
issued @ ? 700 + VAT @ 5 % per copy. 

All the tenderers should execute an agreement in 
Kerala Stamp Paper worth * 100 while submitting tender 
form (vide page No. 6 of the tender form ). The Earnest 
Money Deposit (EMD ) is required @ 1% of the total cost 
of the materials quoted in tenders and should be remitted 
by Demand Draft or fixed deposit receipts subject to the 
minimum of 1,500 . The tenderers who are eligible for 
exemption from payment of EMD should enclose copy of 
the latest certificate of registration issued by Store 
Purchase Department, Government of Kerala . Otherwise the 
tender will be summarily rejected . The right to accept or 
reject the tender without assigning any reason thereof is 
vested with the undersigned . 

Further details , if any, can be had from the college 
office on all working days. 

ESTIMATE 
1. Starting of New Courses (Physics Dept.) 
-- { 4,00 ,000 . 
2. Development of Lab/ Library 7 2 ,92,500 . 

Total - 7 6,92,500 . 
N . B . — The price to be quoted in the tender must be 

inclusive of all taxes. 
2013 - 14 വർഷ ത്ത യ് ക്ക് കാര്യ വട്ടം ഗവൺമെന്റ് 
കോളേജിൽ ? 6, 92, 500 ( ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി 
രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ മാത്രം) അധികരിക്കാതെ വിവിധ 
ഡിപ്പാർട്ടു മെന്റുകളിലേക്ക് ലാബ് ഉപക ര ണ ങ്ങളും രാസ 
വസ്തുക്കളും വിതരണം ചെയ്യുന്ന തിന് മുദ്ര വച്ച മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . വിതരണം 
ചെയ്യാനുള്ള സാധനങ്ങളുടെ പട്ടിക ദർഘാസ് ഫോറത്തി 
നോടൊപ്പം ലഭിക്കുന്നതാണ്. ദർഘാസിൽ വിജയിക്കുന്ന 
സ്ഥാപ ന ങ്ങൾ 28 ദിവസത്തിനകം സാധ ന ങ്ങൾ സപ്ല 
ഓർഡറിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ലഭ്യമാക്കേണ്ടതാണ്. 

“ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് കോളേജ്, കാര്യവട്ടം, 
തിരു വ ന ന്ത പുരം എന്ന വിലാസത്തിൽ ലഭി ക്കേ ണ്ടുന്ന 
ദർഘാസുകളടങ്ങിയ കവറിനുമുകളിൽ " കാര്യവട്ടം ഗവൺമെന്റ് 


കോളേജിൽ ലാബ് ഉപകരണങ്ങളും രാസവസ്തുക്കളും 
വിത രണം ചെയ്യു ന്ന തിനുള്ള ദർഘാ സ് 2013 - 14 എന്ന് 
രേഖ പ്പെ ടു ത്തി യി രി ക്കേ ണ്ട താ ണ് . വൈകി ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ സ്വീകരിക്കുന്ന 
അവസാന തീയതി 18 - 11- 2013 , 2. 30 മണി വരെ ആയിരിക്കും. 
ദർഘാസുകൾ നൽകിയിട്ടുള്ളവരുടേയോ അവർ നിർദ്ദേശിച്ചിട്ടുള്ള 
പതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ അന്നേ ദിവസം 
ഉച്ചയ്ക്ക് 3 മണിക്ക് ദർഘാസുകൾ തുറക്കുന്നതാണ്. 

- ദർഘാസുകൾ എല്ലാ പ്രവൃത്തി ദിവസവും രാവിലെ 
10 മണി മുതൽ 1 മണിവരെ കോളേജ് ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോമുകളുടെ അവസാന വിൽപ്പന 
18 - 11- 2013 ഉച്ചയ്ക്ക് 2 മണിവരെ ആയിരിക്കും. ദർഘാസ് 
- ഫോമുകളുടെ വില ? 1,400 ( വാറ്റ് @ 5 % കൂടാതെ). ദർഘാസു 
കൾ തപാലിൽ ആവശ്യമുള്ളവർ ദർഘാസിന്റെ വിലയും 
വിൽപ്പന നികു തിയും ഉൾപ്പെ ടെയുള്ള തുക 
മണിയോർഡറായും ആവശ്യമായ തപാൽ സ്റ്റാമ്പ് ഒട്ടിച്ച് 
സ്വന്തം മേൽ വി ലാ സമെ ഴു തിയ കവർ സഹിതം 
അപേക്ഷിക്കേണ്ടുന്നതുമാണ്. ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോമുകൾ 
ആവശ്യമുണ്ടെങ്കിൽ ? 700 ( വാറ്റ് @ 5 % കൂടാതെ) നിരക്കിൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോമുകൾ കൈമാറ്റം ചെയ്യാൻ 
പാടില്ല . ദർഘാസ് ഫോമിന്റെ വിലയായി ചെക്ക്, ഡിമാന്റ് 
ഡാറ്റ്, സ്റ്റാമ്പ് മുതലായവ സ്വീകരിക്കുന്നതല്ല. 

- ദർഘാസ് ഫോമിനോടൊപ്പം ? 100 - ന്റെ മുദ്രപത്രത്തിൽ 
- തയ്യാറാക്കിയ കരാറും ആകെ വിലയുടെ ഒരു ശതമാനം (1 %) 
നിരതദ്രവ്യവുമായി ( പ്രിൻസിപ്പാളിന്റെ പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
എടുത്തത്) കുറഞ്ഞത് ? 1,500 ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
- കൂടു തൽ വിവ ര ങ്ങ ൾ പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
കോളേജാഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


അടങ്കൽ തുക - സ്റ്റാർട്ടിംഗ് ഓഫ് ന്യൂ കോഴ്സസ് 
( ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്) - 4, 00,000. 

ലാബ്/ ലൈബ്രറി - 2, 92,500. 
ആ കെ ? 6, 92, 500 . 


Government College , Kariavattom, 
Thiruvananthapuram . 


( Sd.) 
Principal. 


SHORT TENDER NOTICE 
No. B3/617/2013 /PLAN. 

- 15th October 2013. 
Sealed tenders are invited for the supply of the 
Interactive Board and Computer Accessories for the Various 
Departments in the Governemnt College, Attingal. The list 
of items to be supplied will be available along with the 
tender forms. The successful tenderers should deliver the 
items within 14 days from the date of supply order and as 
per the conditions specified . 

The envelopes containing the tenders should bear 
the superscription “ Purchase of Interactive Board and 
Computer Accessories for the Departments of Plan Fund 
2013 - 14 ” and should be addressed to “ The Principal, 
Government College, Attingal, Pin -695 101”. Last date for 


ദർഘാസ് ഫോമുകളുടെ വിൽപ്പന 15 - 11 - 2013 ഉച്ചയ്ക്ക് 
2 മണിവരെ ആയിരിക്കും. ദർഘാസ് ഫോമുകളുടെ വില 
? 420 (ടാക്സൾപ്പെടെ) ദർഘാസ് തപാലിൽ ലഭിക്കേണ്ടവർ 

ഫോമിന്റെ വില മണി യോർ ഡറായി പിൻ സി പ്പാൾ, 
ഗവൺമെന്റ് കോളേജ്, ആറ്റിങ്ങൽ എന്ന വിലാസത്തിൽ 
? 30 - ന്റെ സ്വന്തം മേൽവിലാസമെഴുതിയ കവർ സഹിതം 
അയയ്ക്കേണ്ടതാണ്. 


receipt of tenders will be at 2. 30 p . m . on 16 - 11- 2013 . 
Late tenders will not be accepted . The tenders will be 
opened at 3 p . im . on 16 - 11- 2013 in the presence of such 
of the tenderers or their authorised representatives who 
may be present at that time. 

Intending tenderers may on application to the 
“ Principal, Government College , Attingal” obtain requisite 
tender forms on which tenders should be submitted. 
Application for the tender form should be accompanied 
by a cash remittance of * 400 + VAT @ 5 % which is 
the price fixed for a form /set of forms and which is not 
refundable under any circumstances . The tender forms are 
not transferable . Sale of tender forms will be closed at 2 
p . m . on 15 - 11 - 2013 . Cheques, Postage Stamps etc . will 
not be accepted towards the cost of tender forms nor will 
the forms be sent per V . P. P . Duplicate tender forms, if 
required will be issued @ 200 + VAT 5 % per copy. 

All the tenderers should be executed an agreement in 
Kerala Stamp Paper worth * 100 while submitting tender 
form (vide page No. 6 of the tender form ). The Earnest 

Money Deposit (EMD ) is required @ 1 % of the total cost - 
of the materials quoted in tenders and should be remitted 
by Demand Draft or fixed deposit receipts subject to the 
minimum of 3 1 ,500. The tenderers who are eligible for 
exemption from payment of EMD should enclose copy of 
the latest certificate of registration issued by Store 
Purchase department, Government of Kerala . Otherwise the 
tender will be summarily rejected . The right to accept or 
reject the tender without assiging any reason thereof is 
vested with the undersigned . 

Further details, if any, can be had from the college 
office on all working days . 

Estimate 
Modernistation of Edusat Class Rooms 1,62,500 . 

N . B . — The price to be quoted in the tender must be 
inclusive of all taxes . 


- ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോമുകൾ ആവശ്യമുണ്ടെങ്കിൽ 
? 210 നിരക്കിൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോമുകൾ 

കൈമാറ്റം ചെയ്യാൻ പാടില്ല. ദർഘാസ് ഫോമിന്റെ വിലയായി 
ചെക്ക്, ഡിമാന്റ് ഡ്രാഫ്റ്റ്, സ്റ്റാമ്പ് മുതലായവ സ്വികരിക്കു 
ന്നതല്ല. 

ദർഘാസ് ഫോമിനോടൊപ്പം ? 100 - ന്റെ മുദ്രപത്രത്തിൽ 
തയ്യാറാക്കിയ കരാറും ആകെ വിലയുടെ ഒരു ശതമാനം 
നിരതദ്രവ്യവും ( പ്രിൻസിപ്പാളിന്റെ പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
എടുത്തത്) കുറഞ്ഞത് ? 1,500 ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
കൂടു തൽ വി വ ര ങ്ങ ൾ പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
കോളേജാഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


- എഡ്യൂസാറ്റ് ക്ലാസ് റൂം / സ്മാർട്ട് ക്ലാസ്സ് റൂം നവീകരണം - 
- Y 1,62 ,500. 


Government College, 
Attingal. 


( Sd.) 
Principal. 


SHORT TENDER NOTICE 


No . 274/ 2013 . 

| 19th October 2013 . 
Sealed tenders are invited for the supply of the 
Laboratory Equipments in Physics Department of 
* 2 Lakh Under Plan Scheme and UGC Fund . 


2 013 - 14 വർഷത്തിലേക്ക് ആറ്റി ങ്ങ ൽ ഗവൺ മെന്റ് 
കോളേജിൽ 1 1,6 2 , 500 അ ധി ക രി ക്കാതെ വിവിധ 
ഡിപ്പാർട്ടുമെന്റിലേക്ക് ഇന്ററാക്ടീവ് ബോർഡും, കമ്പ്യൂട്ടർ 
ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസിൽ 
വിജയിക്കുന്ന സ്ഥാപനങ്ങൾ 14 ദിവസത്തിനകം സാധനങ്ങൾ 
സപ്ത ഓർ ഡ റിലെ വ്യവ സ്ഥ കൾക്ക് വിധേ യ മായി 
ലഭ്യമാക്കേണ്ടതാണ്. 

“ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് കോളേജ്, ആറ്റിങ്ങൽ” എന്ന 
വിലാസത്തിൽ ലഭിക്കേണ്ട ദർഘാസുകളടങ്ങിയ കവറിനു 
മുകളിൽ "ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിൽ ഇന്ററാക്ടീവ് 

ബോർ ഡും , കമ്പ്യൂ ട്ടർ ഉ പ ക ര ണ ങ്ങളും വിത രണം 
ചെയ്യുന്നതിനുള്ള ദർഘാസ് 2013 - 14 എന്ന് രേഖപ്പെടുത്തിയിരി 
ക്കേണ്ടതാണ്. വൈകി ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരി 
ക്കുന്നതല്ല. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 
16 - 11 - 2013, 2. 30 മണി വരെ ആയിരിക്കും. ദർഘാസുകൾ നൽകി 
യിട്ടുള്ളവരുടേയോ അവർ നിർദ്ദേശിച്ചിട്ടുള്ള പ്രതിനിധികളു 
ടെയോ സാന്നിദ്ധ്യത്തിൽ 16 - 11 - 2013 ഉച്ചയ്ക്ക് 3 മണിക്ക് 
ദർഘാസുകൾ തുറക്കുന്നതാണ്. 


The envelopes containing the tenders should bear 
the superscription “ Tender for the supply of Laboratory 
Equipments in Physics Department during the year 
2013 - 14 Under Plan Scheme and UGC Fund ” and should 
be addressed to “ The Principal, C . K . G . M . Government 
College , Perambra, Perambra P. O ., Kozhikode-673 525 . 
Last date for receipt of tenders will be on 5 - 12 - 2013 at 
2 p . m . Late tenders will not be accepted . The tenders will 
be opened at 3 p . m . on 5 - 12 - 2013 in the presence of 
such of the tenderers or their authorised representatives 
who may be present at that time. 

Intending tenderers may on application to the 
Principal, C . K . G . M . Governemt College , Perambra , 
Perambra P. O ., Kozhikode-673 525 obtain requisite tender 
forms on which tenders should be submitted . Application 
for the tender form should be accompanied by a cash 
remittance of 7 416 which is the price fixed for a form/ 
set of forms and which is not refundable under any 


DEPARTMENT OF PHYSICS 
C . K . G .Memorial Govt. College , Perambra 
Intent for purchase of Laboratory Equipments for the 

Physics Lab 


| SI . 


Apparatus 


Wo, 


circumstances. The tender forms are not transferable. 
Sale of tender form will be closed at 2 p. m . on 5 -12-2013 . 
Cheques , Postage Stamps, etc . will not be accepted 
towards the cost of forms nor will the forms be sent per 
V. P. P. Duplicate tender forms, if required will be issued 
3 208 per copy. Agreement on Stamp Paper for X 100 for 
the prescribed format should be accompanied with the 
tender form . EMD @ 1 % of quoted amount should be 
remitted by Demand Draft drawn in favour of Principal, 
C . K . G . M . Government College, Perambra on S . B . I. 
Perambra Branch should be attached . Rate of tax 
chargeable on the items should be clearly mentioned 
against each of the item quoted . 


Quantity 
Nos. 
(3) 


- (1 ) 


- (2) 


1 
2 


Laser Source He-Ne 
Diffraction Grating 
Newtons Ring Apparatus without 

Microscope 


3 


4 
5 
6 
7 
8 
9 


Air Wedge Apparatus 
Tangent Galvanometer 
Circular Coil 
Carey Fosters Bridge 
Polarimeter 
Cathode Ray Oscilloscope 
Function Generator 
Sonometer 
Lees Disc Apparatus 
Quartz Prism 
DC Regulated Supply 
Battery Charger 
Convex Lens- Focal Length 1m 


11 
- 12 
13 
14 


- 16 


- പേരാമ്പ്ര സി . കെ . ജി . സ്മാരക ഗവ . കോളേജിലേക്ക് 
2013 -14 വർഷത്തിൽ പ്ലാൻ ആന്റ് യു . ജി . സി. സ്കീമിൽ 
ഫിസിക് സ് ഡിപ്പാർട്ടു മെന്റിൽ ഇതോട നു ബ ന്ധിച്ചുള്ള 
പട്ടികയിൽ കാണിച്ചിരിക്കുന്ന 3 2,00 , 000 - ന്റെ ലാബോറട്ടറി 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് സീൽ ചെയ് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ അടക്കം ചെയ്ത കവറിനുപുറത്ത് “2013- 14 
വർഷത്തിൽ പ്ലാൻ ആന്റ് യു . ജി. സി . സ്കീമിൽ ഫിസിക്സ് 
ഡിപ്പാർട്ടുമെന്റിൽ ലബോറട്ടറി ഉപകരണങ്ങൾ വിതരണം 
ചെയ്യുന്നതിന് സീൽ ചെയ്ത ദർഘാസ് എന്ന് തലവാചകം 
എഴുതിയിരിക്കണം. ദർഘാസുകൾ 5 - 12 - 2013 വൈകുന്നേരം 
2 മണിക്ക് മുമ്പായി " പ്രിൻസിപ്പാൾ, സി . കെ . ജി . എം . 
ഗവൺമെന്റ് കോളേജ്, പേരാമ്പ , പേരാമ്പ്ര പി. ഒ., 673 525 
എന്ന മേൽവിലാസത്തിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. വൈകി 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 
ദർഘാസുകാരന്റെയോ അവർ അധികാരപ്പെടുത്തിയ പ്രതിനിധി 
കളുടെയോ സാന്നിദ്ധ്യത്തിൽ 5 - 12 - 2013 ഉച്ചയ്ക്കു ശേഷം 
3 മണിക്ക് തുറന്ന് പരിശോധിക്കുന്നതായിരിക്കും. 

- ദർഘാസ് ഫോറത്തിന്റെ വില ? 416 ആണ്. ഡ്യൂപ്ലിക്കേറ്റ് 
ദർഘാസ് ഫോറത്തിന്റെ വില 3 208 ആകുന്നു . ദർഘാസ് 
ഫോറത്തിന്റെ വില യാതൊരു കാരണ വശാലും തിരിച്ചു 
നൽകുന്നതല്ല. ഓഫീസ് പ്രവർത്തി ദിനങ്ങളിൽ ഉച്ചയ്ക്ക് 
2 മണിവരെ ദർഘാസ് ഫോറ ത്തിന്റെ വില പണമായി 
അടച്ചാൽ ഫോറം ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വിൽപ്പന 5 -12- 2013 - ന് 2 മണിക്ക് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. 
ദർ ഘാസ് ഫോറ ത്തിന്റെ വില ഇന ത്തിൽ ചെക്കു കൾ, 
ഡാറ്റുകൾ, പോസ്റ്റൽ ഓർഡർ എന്നിവ സ്വീകരിക്കുന്നതല്ല. 

നിശ്ചിത ഫോറത്തിലുള്ള എഗ്രിമെന്റ് ? 100 മുഖവില 
യുള്ളമുദ്രകടലാസ്സിൽ തയ്യാറാക്കി ദർഘാസിനോടൊപ്പം 
അടക്കം ചെയ്യേണ്ടതാണ്. അടങ്കൽ തുകയുടെ 1 % നിരതദ്രവ്യം 
ഇനത്തിൽ പ്രിൻസിപ്പാൾ, സി . കെ . ജി . എം . ഗവൺമെന്റ് 
കോളേ ജ് , പേരാമ്പ് എന്ന പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് 
ഇൻഡ്യയുടെ പേരാമ്പ്ര ബ്രാഞ്ചിൽ മാറാവുന്നതുമായ ഡിമാന്റ് 
ഡാഫ്റ്റ് ദർഘാസിനോടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. ഓരോ 
ഉപകരണത്തിൻമേലും ഈടാക്കുന്ന നികുതി നിരക്കുകൾ 
ദർഘാസിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. 


17 


Leclanche Cell 


Standard Resistence 


Thermometer 


21 
22 
23 


Horse Shoe Magnet 
Led s 
Ceter Tapped Transformer 6-0-6 
Step Down Transformer 6 - 0 - 6 , 12- 0 -12, 


12 - 0 -6 


- 5 
- 24 

25 


Diodes (in 4007, in 4001, in 4002) 200 
Zenor Diodes (in 752, in 753 Vz-6.2, 

in 17.52 Vz -5. 6) 


- 


200 


- 26 

27 


Transistor BC 107 
Resisters -100ohm, 33ohm, 1kohm, 

- 2 .2k ohm, 4.7K ohm, 10k ohm, 47 K ohm , 


22 k ohm 470ohm , 33k ohm , 1.5k ohm , 

- 50k ohm, 1470 k ohm, 150 k ohm, 


( 1) 


(2 ) 


( 3 ) 


28 


Capacitors — 100 microF, 200 microF, 

0 .1 micro F, 1 micro F, 10 micro F , 


32 


0.22 micro F. 

2500 
29 Inductance Coil (Center Tap )- O -500mH 
30 Multimeter 
31 Bread Board 

IC 741 
33 IC 7432 
34 IC 7408 
35 IC 7404 
36 IC 7400 
37 IC 7410 
38 IC 7402 
39 IC Trainer Kit 
40 Mercury 

500mg. 
Accumulator 
42 Liquid Lens- Stand only 
43 Young s Modulu s-4 Knife Edges, 2 Steel 

Bar, 2Bar, Optic Lever only 
44 Telescope s Stand and Mirror only 
45 Daniel Cell 
46 Connection Wires 
47 Connection Wires for Electronics 

Experiments 


C . K . G . Memorial Government College , 
Perambra . 


(Sd .) 
Principal. 


